പുത്തന്‍ സാമ്പത്തിക നയവും 
സ്ത്രീകളും 7 


ശ്യ മ വാക 
[ 4 നം 


എം: 


പ ലി രഥ്‌. 


കേരള 
ശാസ്ത്രസാഹിത്യ 
പരിഷത്ത്‌ 











ി തിയ സാമ്പത്തിക നയത്തിന്റെയും ഗാട്ട്‌ കരാറിന്റെയും തിക്ത 
പ ല്ല്‍ നാം അനുഭവിച്ചുകൊണ്ടിരിക്കയാണല്ലോ. ലോക 
ബാജ്‌, അന്താരാഷ്ര്ര നാണയ നിധിപോലുള്ള സ്ഥാപനങ്ങളെ ഉപയോ 
ഗിച്ചുകൊണ്ട്‌ സാമ്രാജ്യത്വ ശക്തികള്‍ നമ്മുടെ രാജ്യത്തിന്റെ പരമാധി 
കാരത്തെ ഹനിക്കുന്നു. വികസിതരജ്യങ്ങള്‍ ഇന്ത്യയെപോലുള്ള ദരിദ്ര 
രാജ്യങ്ങളിലെ വികസിച്ചുവരുന്ന മാര്‍ക്കറ്റില്‍ കടന്നുകൂടുന്നു. അവരുടെ 
സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ ചുമലിലേക്ക്‌ മാറ്റാന്‍ ശ്രമിക്കുന്നു. 
അമിതലാഭത്തിനുവേണ്ടി മുന്നാം ലോകരാജ്യങ്ങളിലെ ജനങ്ങളെ 
ചൂഷണം ചെയ്യുന്നു. ചുരുക്കത്തില്‍ ഇന്ന്‌ നമ്മുടെ മുമ്പില്‍ പത്തിവി 


' ടര്‍ത്തിയാടുന്ന ഒരു യാഥാര്‍ത്ഥ യമാണ്‌ ആഗോളവല്‍ക്കരണം. പലപ്പോഴും 


വ്യാഖ്യാനിക്കപ്പെടുന്നപോലെ മനുഷ്യന്റെ അവബോധത്തില്‍ ഉണ്ടായ 
ഒരു മാറ്റമല്ല ഇത്‌. ആഗോളവല്‍ക്കരണത്തെ ചരക്ക്‌, ധനം, അറിവ്‌ 
എന്നിവ ആഗോളമായി കൈമാറ്റം ചെയ്യുന്ന അവസ്ഥ എന്ന്‌ നിര്‍വചി 
ക്കാം. 


.ആഗോള ധന മൂലധനത്തിന്റെ താല്പര്യം ദേശീയ അതിര്‍ വരമ്പുക 
ളില്ലാതെ വിദേശ നിക്ഷേപകര്‍ക്കും കോര്‍പ്പറേഷനുകള്‍ക്കും സ്വതന്ത്ര 
മായി കടന്നുവരാനും ഉല്പന്നങ്ങള്‍ വിറ്റഴിക്കാനും കഴിയണം എന്ന 
താണ്‌. ഇതിനനുസൃതമായി ഇറക്കുമതി - കയറ്റുമതി ചട്ടങ്ങള്‍ ഭേദ 
ഗതി ചെയ്യാന്‍ ലോകവ്യാപാരസംഘടനയുടെ നിര്‍ദ്ദേശാനുസരണം 
നമ്മുടെ ദേശീയ സര്‍ക്കാര്‍ തയ്യാറായിക്കഴിഞ്ഞു. ഈ നീക്കം ഇന്ന്‌ നില 
നില്ക്കുന്ന വിവേചനങ്ങള്‍ കൂടുതലാക്കും. മതമാലികവാദം, ജാതീയ 
വിവേചനം, ന്യൂനപക്ഷ വിവേചനം, ആദിവാസികളെ ആക്രമിക്കല്‍ മുത 
ലായവകൊണ്ട്‌ വീര്‍പ്പ്മുട്ടുന്ന ഒരു ജനസമൂഹത്തിന്റെ മേലാണ്‌ പുത്തന്‍ 
സാമ്പത്തിക ക്രമങ്ങളുടെ പേരിലുള്ള ക്രുരമായ കടന്നാക്രമണം ഉണ്ടാ 


വുന്നത്‌. സമൂഹത്തിലെ പ്രബല വിഭാഗങ്ങളുടെയും ധനികരുടെയും ഒ 


ത്താശയുണ്ടെന്നുള്ളതുകൊണ്ടാണ്‌ സര്‍ക്കാരിന്‌ ഇവയൊക്കെ നിഷ്പ്ര 
പ. 


യാസം നടപ്പിലാക്കാന്‍ സാധിക്കുന്നത്‌. 


സാര്‍വദേശിയ ധനകാര്യ സ്ഥാപനങ്ങളായ ലോകബാങ്കിന്റെയും 
അന്താരാഷ്ട്ര നാണ്യ നിധിയുടെയും താല്പര്യങ്ങള്‍ക്കനുസരിച്ച്‌ താഴെ 
പറയുന്ന മാറ്റങ്ങള്‍ക്ക്‌ നമ്മള്‍ നടപടി സ്വീകരിച്ചുകഴിഞ്ഞിരി 
ക്കുന്നു. 

1, സ്ഥിരീകരണം (൭1201112200൩): സമ്പദ്വ്യവസ്ഥയെ സ്ഥിരീകരി 
ക്കാനുള്ള ഫ്രസ്വകാല നടപടി. സബ്സിഡി കുറക്കുക, പ്ലാന്‍ ചെലവു 
കള്‍ വെട്ടിക്കുറക്കുക, രൂപയുടെ മൂല്യം കുറയ്ക്കുക എന്നിവയെല്ലാം 
ഇതിന്റെ ഭാഗമാണ്‌. 


2, പുനഃക്രമീകരണം (1൦ 0മുബ്മലി(0൩): ഇത്‌ ഒരു ഇടക്കാല പ്രരകി 


യയാണ്‌. വിദേശകമ്മി കുറക്കുന്നതിനുള്ള നടപടികളാണ്‌ ഇതില്‍ മുഖ്യം. 
ബാലന്‍സ്‌ ഓഫ്‌ പെയ്മെന്റ്‌ എങ്ങിനെയെങ്കിലും മെച്ചപ്പെടുത്തുക എന്ന 
താണ്‌ മുഖ്യലക്ഷ്യം. 

3. ഘടനാപരമായ പുനഃസംഘടന (ബ്ല ഫ്ധടനബ്‌ 
20ഇമണണ൦- ൭൧). ഇത്‌ ദീര്‍ഘകാല താല്പര്യത്തോടുകൂടിയ സമ്പദ്‌ 
ക്രമത്തിന്റെ പുനഃക്രമീകരണംആണ്‌. കൂടുതല്‍ കാര്യക്ഷമതയും മത്സ 
രസാധ്യതയുമാണ്‌ ലക്ഷ്യം. ഇതിനായി വിപണി സൌഹൃദനയങ്ങള്‍ നട 
പ്പിലാക്കുന്നു. സാമ്പത്തിക രംഗത്തു മാത്രമല്ല സാമൂഹ്യ, രാഷ്ട്രീയ രംഗ 
ങ്ങളിലും ഇവയുടെ പ്രത്യാഘാതം കാണാം. ഈ നയം സ്വതന്ത്ര മാര്‍ക്ക 
റ്റിനെ ക്രേന്ദ്രീകരിച്ചുള്ളതാണ്‌. അതുകൊണ്ടുതന്നെ ജീവിതമൂല്യങ്ങള്‍ 
“കഴിയുന്ന്രത വേഗം കഴിയുന്നതു തോതില്‍ ധന സമ്പാദനം” എന്ന 
തില്‍ ഒതുങ്ങുന്നു. മനുഷ്യബന്ധങ്ങള്‍ തകരുന്നു. അതിക്രമങ്ങള്‍ പെരു 
കിവരുന്നു. സ്വാഭാവികമായി അതിക്രമത്തിന്റെ ഇരകളും അതുമൂലം 
കഷ്ടപ്പെടുന്നവരുമായി സ്ത്രീകള്‍ മാറുന്നു. 

ആഗോളവല്‍ക്കരണത്തിന്റെ ഭാഗമായുള്ള പലതീരുമാനങ്ങളും എടു 
ക്കുന്നത്‌ നമ്മുടെ രാജ്യത്തിനകത്തല്ല പുറത്താണ്‌. തീരുമാനങ്ങള്‍ എടു 
ക്കുന്ന സമിതികളില്‍ നിന്ന്‌ അതിനുമുന്‍പു തന്നെ ഒഴിച്ചുനിര്‍ത്തപ്പെട്ടി 
രുന്ന സ്ത്രീകള്‍ ഇപ്പോള്‍ കൂടുതല്‍ പുറംതള്ളപ്പെട്ടിരിക്കുന്നു. പര 
യെന്നനിലയില്‍, തൊഴിലെടുക്കുന്നവള്‍, ഉല്‍പാദനത്തില്‍ പങ്കാളി, ഉപ 
ഭോക്താവ്‌, ഭാര്യ, അമ്മ, മനുഷ്യജീവി എന്നീ നിലകളില്‍ മാന്യമായ 
ജീവിതം നയിക്കുവാന്‍ ആഗ്രഹിക്കുന്ന സ്ത്രീക്ക്‌ കനത്ത തിരിച്ചടിയാണ്‌ 
പുതിയനയങ്ങള്‍ നല്‍കിക്കൊണ്ടിരിക്കുന്നത്‌. അസന്തുലിതാവസ്ഥ നില 


4 


രം 


നില്‍ക്കുന്ന ഒരു സമൂഹത്തില്‍ ഘടനാപരമായ മാറ്റം ജാതി-വര്‍ഗ്ഗം- 
ലിംഗം തുടങ്ങിയ വൃത്യസ്ത വിഭാഗങ്ങളെ ഒരുപോലെയല്ല ബാധിച്ച 
ത്‌. വിഭവങ്ങളും സാധ്യതകളും പരിമിതമായ സമൂഹത്തില്‍ ഒരു വിഭാ 
ഗത്തിന്‌ ലഭിക്കുന്ന നേട്ടങ്ങള്‍ മറ്റൊരു വിഭാഗത്തിന്‌ വിനയായി മാറ്റു 
ന്നു. 

1991ല്‍ വലിയൊരു കടബാധ്യത ഒഴിവാക്കാനാണ്‌ ലോകബാങ്കിന്റെയും 
ഐ.എം.എഫിന്റെയും സഹായത്തോടെ പുതിയ നയം കൊണ്ടുവന്ന 
ത്‌. പക്ഷേ ഇതിന്റെ കൂടെ വന്നത്‌ ഗവണ്‍മെന്റിന്റെ ക്ഷേമപ്രവര്‍ത്തന 
ങ്ങള്‍ വെട്ടിച്ചുരുക്കല്‍, പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവല്‍ക്ക 
രണം, തുറന്ന മാര്‍ക്കറ്റ്‌, പ്രതിരോധം ഉള്‍പ്പെടെ എല്ലാ മേഖലകളിലും 
വിദേശമൂലധനം, അവരുടെ സാമ്പത്തിക പുനഃസംഘടന, വിലനിയ 
ന്ത്രണം എടുത്തുകളയല്‍, തൊഴില്‍ മേഖലയുടെ തകര്‍ച്ച എന്നിവയാ 
ണ്‌. ചുരുക്കിപ്പറഞ്ഞാല്‍ ഭൂരിപക്ഷം ജനതയും താണ വരുമാനക്കാര്‍, 
നിരക്ഷരര്‍, ആരോഗ ൃമില്ലാത്തവര്‍, വിശപ്പ്‌ മാറാത്തവര്‍, പോഷകാഹാര 
മില്ലാത്തവര്‍ എന്നിവരാണ്‌. ഗവണ്‍മെന്റടക്കമുള്ളവരുടെ ആത്മാര്‍ത്ഥമായ 
ശ്രമത്തിലൂടെ മാത്രമെ ഈ സ്ഥിതിക്കൊരു മാറ്റം വരുത്താന്‍ കഴിയുക 
യുള്ളു. പക്ഷേ എസ്‌.എ.പി. യുടെ നിര്‍ദ്ദേശം മറിച്ചാണ്‌. പുതിയ നയ 
ങ്ങളുടെ ദോഷവശങ്ങള്‍ ദരിദ്രര്‍, ദളിതര്‍, രോഗികള്‍, സ്ത്രീകള്‍ മുത 
ലായ അവശ വിഭാഗങ്ങളുടെ ജീവിതം അസഹ്യമാക്കിത്തീര്‍ത്തിരിക്കു 
ന്നു. 

ജനക്ഷേമെന്നത്‌ കാലങ്ങളായി കേട്ടുവരുന്ന ഒരു വാക്കാണ്‌. ജനങ്ങ 
ളുടെ ജീവിത നിലവാരം ഉയര്‍ത്താന്‍, നിയമം, അധികാരം, നയപരിപാ 
ടികള്‍ എന്നിവ ഉപയോഗിക്കുകയാണ്‌ ജനക്ഷേമത്തിലൂന്നിയ ഭരണകൂ 
ടത്തിന്റെ ലക്ഷ്യം. ഈ നയപരിപാടികള്‍ ആഗോളതലത്തിലായാലും 
പ്രാദേശികതലത്തിലായാലും വിലയിരുത്തേണ്ടത്‌ പൊതുജനക്ഷേമം 
ജീവിത ഗുണനിലവാരം മെച്ചപ്പെടുത്തല്‍ എന്നീ കാഴ്ചപ്പാടുകളിലാണ്‌. 
പക്ഷേ കഴിഞ്ഞ ഒരു ദശകമായി നാം കാണുന്ന ഗാട്ട്‌, ഐ.എം.എഫ്‌. 
ശക്തികള്‍ നിര്‍ദ്ദേശിക്കുന്ന ഘടനാപരമായ പുഃനസംഘടനയും ഗുണ 
നിലവാരത്തെക്കുറിച്ച്‌ സംസാരിക്കുന്നു. ആരുടെ ഗുണനിലവാരത്തെ 
കുറിച്ച്‌ എന്നതാണ്‌ പ്രസക്തം. പണക്കാരന്റെയോ, മധ്യവര്‍ഗ്ഗത്തി 


'ന്റേയോ? അതോ ആദിവാസികളും സ്ര്രീകളും ദളിതരും തെരുവുയാ 


ചകരും എല്ലാവരും ഉള്‍പ്പെടുന്ന പാവപ്പെട്ടവരുടേയോ? ആരാണ്‌ ഗുണ 
നിലവാരം ഉറപ്പുവരുത്താന്‍ പോകുന്നത്‌? ഹിന്ദുസ്ഥാന്‍ ലിവര്‍, പി.& 


ട്‌ 


ജി., എ.ടി.എന്‍.ടി., വാര്‍ണര്‍ബ്രദേഴ്സ്‌ മുതലായ വന്‍കിട കുത്തകകളും 
കോര്‍പ്പറേഷനുകളുമാണോ? ജനാധിപത്യ രാജ്യത്തില്‍ ഭൂരിപക്ഷം 
പേര്‍ക്ക്‌ ഗുണകരമായ നയമാണ്‌ തുടരേണ്ടത്‌. ഗുണനിലവാരം അളക്കേ 


ണ്ടത്‌ പ്രതിശീര്‍ഷവരുമാനത്തിലും ജി.എന്‍.പി. അടിസ്ഥാനമാക്കിയും 


മാത്രമല്ല. മാനസികസുരക്ഷ, ധൈര്യം, അനുകമ്പ, കൂട്ടായ്മ, സഹാനു 
ഭൂതി മുതലായവയും ഗുണനിലവാരത്തിന്റെ ഭാഗംതന്നെയാണ്‌. 
അമര്‍ത്യാസെന്‍ പറയാറുള്ള “കേപബിലിറ്റി തിയറി" അനുസരിച്ച്‌ ഒരാള്‍ 
സ്വായത്തമാക്കിയ കഴിവുകള്‍ വിശപ്പ്‌, രോഗം എന്നിവയില്‍ നിന്നുള്ള 
മോചനം. സാമ്പത്തിക സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങള്‍ നേടിയെടു 
ക്കാനുള്ള പ്രവര്‍ത്തനം, ആത്മാഭിമാനം ഉണ്ടാക്കുന്ന പ്രവ്യത്തി ഇതി 
ലേതുമാവാം. മേല്‍പറഞ്ഞ കഴിവുകളെ എങ്ങിനെ വിനിയോഗിക്കാന്‍ 
കഴിയുന്നു എന്നതിനനുസരിച്ചാണ്‌ ജനാധിപത്യപ്രക്രിയയുടെ വിജയം 


തീരുമാനിക്കേണ്ടത്‌. ഈ അടിസ്ഥാനത്തിലാണ്‌ ആഗോളവല്‍ക്കര 


ണത്തെ കാണേണ്ടത്‌. വിലയിരുത്തേണ്ടത്‌. 

വിലക്കയറ്റം - ഭക്ഷ്ൃഭര്രത - സ്ര്രീകള്‍ 

നാം നേരിടുന്ന ഏറ്റവും വലിയ വിപത്ത്‌ ഭക്ഷ്യധാന്യങ്ങളുടെ വില 
ക്കയറ്റമാണ്‌. ദാരിദ്യ്യരേഖക്ക്‌ താഴെയുള്ള ജനവിഭാഗങ്ങളുടെ എണ്ണത്തെ 
പ്പറ്റി ക്രേന്രസംസ്ഥാന ഗവണ്‍മെന്റുകള്‍ തര്‍ക്കത്തിലാണ്‌. ഇന്ത്യയിലെ 
പ്രതിശീര്‍ഷ ധാന്യ ഉപഭോഗം കുറഞ്ഞു വരികയാണ്‌. ദരിദ്രരുടെ ഏക 
പ്രൊട്ടീന്‍ ആഹാരമായ പരിപ്പിന്റെ ഉപഭോഗം 20% കുറഞ്ഞു. റേഷന്‍വി 
തരണം താറുമാറായി. റേഷനരിയുടെ വില പലതവണയായി ഉയര്‍ത്തി 
ഏതാണ്ട്‌ പൊതു വിപണിയിലെ വിലക്കൊലപ്പം എത്തി. റേഷന്‍ വ്യാപാ 
രികള്‍ ആത്മഹത്യചെയുന്ന സ്ഥിതിയിലാണ്‌. ഭക്ഷണം കുറയുമ്പോള്‍ 
സമൂഹത്തില്‍ പൊതുവില്‍ നിലനില്‍ക്കുന്ന ലിംഗ വിവേചനം കാരണം 
സ്ത്രീകളുടെ ആഹാരം വളരെ കുറയുന്നു. ദാരിദ്ര്യരേഖക്ക്‌ താഴെയുള്ള 
ജനതയില്‍ 70% സ്ത്രീകളാണെന്നുള്ള വസ്തുത ആരും കാണുന്നതേ 
യില്ല. സ്ത്രീകള്‍, കുട്ടികള്‍, വിധവകള്‍, പെണ്‍കുട്ടികള്‍, സ്ത്രീകള്‍ 
ഗൃഹനാഥയായ കുടുംബത്തിലെ അംഗങ്ങള്‍, ആദിവാസികള്‍ മുതലാ 
യവരാണ്‌ ഏറ്റവും അധികം കഷ്ടപ്പാട്‌ സഹിക്കുന്നത്‌. 

വ്യവസായവല്‍ക്കരണത്തിന്റെ പേരില്‍ ധനികര്‍ക്ക്‌ നികുതി ഇളവു 
കള്‍ പ്രഖ്യാപിക്കുന്നു. അതേസമയം നിയമപ്രകാരമുള്ള കുറഞ്ഞ നികു 
തിപോലും വന്‍കിടക്കാരില്‍നിന്ന്‌ പിരിച്ചെടുക്കാന്‍ ശ്രമിക്കുന്നില്ല. സത്യ 
സന്ധമായി വ്യവസായികള്‍ നികുതി അടച്ചിരുന്നെങ്കില്‍ സര്‍ക്കാറിന്റെ 

6 


ളി 


ത്‌ 


നികുതിവരുമാനം 100% വര്‍ദ്ധിക്കേണ്ടതാണ്‌. ഇത്‌ വസൂലാക്കി എടു 
ക്കുന്നതിനുപകരം പാവപ്പെട്ടവരുടെ അവശ്യസാധനങ്ങളുടെ വിലകൂട്ടി, 
പൊതുവിതരണ സ്രമ്പദായം തകര്‍ത്ത്‌ ചൂഷണം ചെയ്യുന്നു. റേഷനരി, 
ഗോതമ്പ്‌, മണ്ണെണ്ണ, പഞ്ചസാര എന്നിവയുടെ വില പൊതു മാര്‍ക്കറ്റിലെ 
വിലയുമായി വലിയ വ്ൃത്യാസമില്ലാതാക്കിത്തീര്‍ത്തിരിക്കുന്നു. പുതിയ 
നയത്തിന്റെ ഭാഗമായി സബ്സിഡികള്‍ വെട്ടിക്കുറക്കുക മാത്രമല്ല പൊതു 
വിതരണ സ്രമ്രദായം തന്നെ തകര്‍ത്ത്‌ ലക്ഷക്കണക്കിന്‌ പാവപ്പെട്ടവര്‍ക്ക്‌ 
റേഷന്‍ കാര്‍ഡ്‌ പോലും നിഷേധിക്കുന്നു. 


ആരോഗ്യവകുപ്പിന്റെ പഠനം അനുസരിച്ച്‌ പ്രതിദിനം 370 ഗ്രാം ഭക്ഷ 
ണമെങ്കിലും ഒരു വ്യക്തിക്ക്‌ അത്യാവശ്യമാണ്‌. അതു ലഭ്യമാകണമെ 
ങ്കില്‍ ഇപ്പോള്‍ നല്‍കുന്നതിന്‌ പുറമെ 32.4 ദശലക്ഷം ടണ്‍ ഭക്ഷ്യധാന്യം 
കൂടി വിതരണം ചെയ്യണം. പക്ഷേ സര്‍ക്കാര്‍ 15.1 ദശലക്ഷം ടണ്ണായി 
വെട്ടിക്കുറക്കുകയാണ്‌ ചെയ്തത്‌. ഫുഡ്‌ കോര്‍പറേഷന്റെ ഗോഡാണു 
കളില്‍ ഭക്ഷ്യധാന്യം സൂക്ഷിക്കാനിടമില്ലാതെ കേടുവന്ന്‌ പോകുന്ന അവ 
സരത്തിലാണ്‌ ഈ വെട്ടിച്ചുരുക്കല്‍ നടപടി എന്നതാണ്‌ ഏറെ ആശ്ച 
രൃമുളവാക്കുന്നത്‌. ചുരുക്കത്തില്‍ ഇന്ന്‌ ഭൂരിപക്ഷം ജനതയും പൊതു 
വിപണിയെ ആശ്രയിക്കേണ്ടിവരുന്നു. ഫലം വിശപ്പും പോഷകാഹാര 
ക്കുറവും ആണ്‌. ആദിവാസികളുടെ ഇടയിലെ പട്ടിണിമരണങ്ങള്‍ 
ഏതാണ്ട്‌ എല്ലാ സംസ്ഥാനത്തും ഒരുപോലെ അധികരിച്ചിരിക്കുന്നത്‌ 
ഈ സാഹചര്യത്തിലാണ്‌. ; 


സേവനമേഖല സ്വകാര്യവല്‍ക്കരിച്ചതും വിലക്കയറ്റത്തിന്‌ ഇടയാക്കി 
യിട്ടുണ്ട്‌. ഓഷധവിലയും ചികിത്സാച്ചെലവും ക്രമാതീതമായി വര്‍ദ്ധി 
ച്ചു. സ്വന്തം കിടപ്പാടം വിറ്റ ഭൂരിപക്ഷം പേരും ചികിത്സാ ചെലവിലേക്കു 
വേണ്ടിയാണ്‌ അങ്ങനെ ചെയ്തത്‌ എന്ന്‌ കേരളത്തില്‍ തന്നെ നടത്തിയ 
ഒരു പഠനം സൂചിപ്പിക്കുന്നു. സ്ര്രീധനത്തിനും വിവാഹച്ചെലവിനും 
രണ്ടാം സ്ഥാനമേയുള്ളൂ. ബസ്സ്‌ ചാര്‍ജ്‌, വൈദ്യുതിയുടെ ചാര്‍ജ്ജ്‌, കുടി 
വെള്ള വിതരണത്തിന്‌ ഈടാക്കുന്ന തുക ഇവയെല്ലാം വന്‍തോതില്‍ 
വര്‍ദ്ധിച്ചത്‌ കേരളത്തില്‍ ഈ അടുത്ത കാലത്ത്‌ നടന്ന സംഭവമാണ 
ല്ലോ. ്‌ 
സ്ര്രീകളുടെ തൊഴിലും തൊഴില്‍ സാഹചര്യവും 

90 ശതമാനത്തില്‍ അധികം സ്ത്രീകളും തൊഴിലെടുക്കുന്നത്‌ അസം 
ഘടിത മേഖലയിലാണ്‌. അതില്‍ 76% കൃഷിപ്പണിയിലാണ്‌ ഏര്‍പ്പെട്ടിരി 
ക്കുന്നത്‌. 28.3 ദശലക്ഷം സ്ത്രീകള്‍ തുച്ഛമായ കൂലിക്ക്‌ വര്‍ഷത്തില്‍ 


100 ദിവസം പോലും ജോലിയില്ലാത്ത കര്‍ഷകത്തൊഴിലാളികളാണ്‌. 30 
-35 ശതമാനം ഗ്രാമീണ കുടുംബങ്ങള്‍ സ്ത്രീകളുടെ വരുമാനത്തെ മാത്രം 
ആശ്രയിച്ച്‌ കഴിയുന്നു. 21.5 ദശലക്ഷം സ്ര്രീകള്‍ കുടുംബ കൃഷിസ്ഥ 
ലങ്ങളില്‍ ജോലി ചെയ്യുന്നു. പല സമുദായങ്ങളിലും സ്ത്രീക്ക്‌ സ്വത്ത 
വകാശം ഇല്ലാത്തതുകൊണ്ട്‌ ഈ ഭൂമിയില്‍ സ്ത്രീക്ക്‌ ഒരവകാശവും 
ഉണ്ടാവില്ല. കുടുംബ നിലനില്‍പിന്‌ ഉള്ള ജോലിയാണെങ്കിലും ശമ്പളമി 
ല്ലാത്തതുകൊണ്ട്‌ അംഗീകാരവുമില്ല. സംഘടിതമേഖലയില്‍ 14% മാത്ര 
മാണ്‌ സ്ത്രീകളുടെ തൊഴില്‍ പങ്കാളിത്തം. 


ആഗോളവല്‍ക്കരണം തൊഴിലിന്റെ ഘടനയിലും ഉല്‍പാദനരംഗത്തും 
വമ്പിച്ച മാറ്റങ്ങള്‍ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്‌. ആഗോളവല്‍ക്കരണം 
നടപ്പിലാക്കുന്നതിന്‌ മുന്‍പു തന്നെ സാങ്കേതിക വൈദഗ്ധ്യം ഉള്ള തൊഴി 
ലുകളില്‍ സ്ത്രീ പ്രാതിനിധ്യം കുറവായിരുന്നു. സ്ര്രീകളുടെയും കുട്ടി 
കളുടെയും അധ്വാനം ഉപയോഗിച്ചു വന്നിരുന്നത്‌ വേതനം കുറഞ്ഞ, 
കഠിനാധ്വാനം വേണ്ട മേഖലകളിലായിരുന്നു. പുതിയ മാറ്റങ്ങള്‍ അവി 
ദഗ്ധ തൊഴിലാളികളെയും ഗുമസ്ത ജോലികളെയും മൊത്തത്തില്‍ ഇല്ലാ 
താക്കുകയാണ്‌. സ്ര്രീകളുടെ തൊഴില്‍ ഏറ്റവും അധികം ഈ മേഖല 
കളില്‍ ആയിരുന്നതു കൊണ്ട്‌ അവരുടെ തൊഴില്‍ സാധ്യതകള്‍ പൂര്‍ണ്ണ 
മായും നഷ്ടപ്പെടുന്നു. അതേസമയം സാങ്കേതിക വൈദഗ്ധ്യം നേടിയ 
സ്ത്രീകള്‍ ഇന്നും എണ്ണത്തില്‍ കുറവാണ്‌. അവരില്‍ തന്നെ ഫീല്‍ഡു 
ജോലിക്കു പോകുന്നവരുടെ എണ്ണം വളരെ കുറവാണ്‌. അതുകൊണ്ട്‌ 
പുതിയ സാങ്കേതിക മാറ്റങ്ങള്‍ സ്തീകളെ കൂട്ടത്തോടെ തൊഴില്‍ മേഖ 
ലയില്‍ നിന്ന്‌ പുറന്തള്ളുകയാണ്‌. പുതിയതായി തൊഴിലവസരങ്ങള്‍ 
ഉണ്ടാകുന്ന ഐ.ടി. മേഖലയില്‍ ആകട്ടെ കമ്പ്യൂട്ടര്‍ ഓപ്പറേറ്റര്‍മാരായി 
ട്ടാണ്‌ ഭൂരിപക്ഷം സ്ത്രീകളും ജോലി ചെയ്യുന്നത്‌. അവരെത്തന്നെ 
കോണ്‍ട്രാക്ട്‌ അടിസ്ഥാനത്തില്‍ നിയമിക്കുന്നതിനാണ്‌ വ്യവസായ 
സ്ഥാപനങ്ങള്‍ കൂടുതല്‍ താല്‍പര്യം കാണിക്കുന്നത്‌. സ്ത്രീകളുടെ 
കോണ്‍ട്രാകറ്റ്‌ ജോലിയെപ്പറ്റി നിരവധി പഠനങ്ങള്‍ നടന്നിട്ടുണ്ട്‌. 


ഇന്ത്യയില്‍ ധാരാളം സ്ര്രീകള്‍ ജോലി ചെയ്യുന്നതും കൂടുതല്‍ വിദേ 
ശപണം ലഭിക്കുന്നതുമായ ഒരു മേഖലയാണ്‌ വൈരക്കല്‍ സംസ്ക്കരണ 
യൂണിറ്റുകള്‍. ഇവിടെ സ്രതീകള്‍ ജോലി ചെയ്യുന്നത്‌ “പീസ്‌ റേറ്റ്‌" അടി 
സ്ഥാനത്തിലാണ്‌. സ്ത്രീകള്‍ക്ക്‌ മോശമല്ലാത്ത വേതനം ലഭിക്കുന്നുണ്ടെ 
ങ്കിലും മറ്റൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും ഇല്ല. മുംബെയിലെ 
പ്ലാസ്റ്റിക്‌ വ്യവസായ രംഗത്ത്‌ സ്ര്രീകള്‍ വീട്ടിലിരുന്നാണ്‌ പണിയെടു 


ടട 


ക്കുന്നത്‌. ആ തൊഴിലവസരം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട്‌ ഡി- 
ലൈസന്‍സിംഗ്‌ നടക്കുകയാണവിടെ. അതായത്‌ വലിയ വ്യവസായ 
സ്ഥാപനങ്ങല്‍ക്കുവേണ്ടി ജോലി ചെയ്യുന്ന ഏജന്‍സിക്കളുടെയും വ്യക്തി 
കളുടെയും ലൈസന്‍സ്‌ റദ്ദാക്കിക്കൊണ്ടിരിക്കുകയാണ്‌. അതുമൂലം വീട്ടി 
ലിരുന്നു ചെയ്യുന്ന ഈ തൊഴിലും സ്ത്രീകള്‍ക്ക്‌ നഷ്ടമായിക്കൊണ്ടിരി 
ക്കുകയാണ്‌. സ്ത്രീ തൊഴിലാളികള്‍ക്ക്‌ പുറത്തു പോകേണ്ടിവരുന്ന 
ഫാര്‍മസ്യൂട്ടിക്കല്‍ രംഗമാണ്‌ പഠനം നടന്ന മറ്റൊരു രംഗം. നിരവധി 
ഫാര്‍മസ്യൂട്ടിക്കല്‍ കമ്പനികള്‍ സ്ഥലപരിമിതി മൂലം അടച്ചുപൂട്ടേണ്ടി 
വന്നു. ഈ മേഖലയില്‍ കൂടുതലും സ്ത്രീതൊഴിലാളികളാണ്‌ പണി 
യെടുത്തിരുന്നത്‌. അവരെ ഈ ഫാക്ടറികളില്‍ നിന്ന്‌ നിര്‍ബന്ധമായി 
പിരിച്ചയക്കുകയാണ്‌ ചെയ്തത്‌. ഇന്നവര്‍ അദൃശ്യരായിരിക്കുന്നു. സമ്പാ 
ദൃയമില്ല. വീടില്ല, കുടുംബമില്ല. പലരും ആത്മഹത്യയുടെ വക്കിലാണ്‌. 
വിവിധ വ്യവസായങ്ങളില്‍ നിന്ന്‌ ഇതേപോലെ പിരിഞ്ഞു പോകേണ്ടി 
വരുന്ന പുരുഷന്‍മാരുടെ എണ്ണവും ലക്ഷക്കണക്കിനാണ്‌. ബാങ്കിംങ്ങ്‌, 
എല്‍.ഐ.സി മുതലായ പൊതുമേഖലാ സ്ഥാപനങ്ങളില്‍ നിന്ന്‌ വി.ആര്‍. 
എസ്‌. പ്രകാരം പിരിഞ്ഞു പോയവരുടെ എണ്ണവും ചെറുതല്ല. 

കയര്‍, കശുവണ്ടി, പുകയില, ഖാദി, കൈത്തറി, മത്സ്യം എന്നീ മേഖ 
ലകളിലും ധാരാളം സ്ത്രീകള്‍ തൊഴിലെടുക്കുന്നുണ്ട്‌ പുതിയ സാമ്പ 
ത്തിക നയവും ഉദാരവല്‍ക്കരണവും മറ്റും ഈ രംഗങ്ങളിലും കുഴപ്പം 
സൃഷ്ടിച്ചിരിക്കുന്നു. ആന്ധ്രയിലെ നെയ്ത്തു തൊഴിലാളികളുടെ പട്ടിണി 
മരണം ഒരു തുടര്‍ക്കഥയായി മാറിയിരിക്കുന്നു. ഈ നെയ്ത്തു താഴിലാ 
ളികളില്‍ 44% സ്ത്രീകളാണ്‌. തൊഴില്‍ നഷ്ടപ്പെട്ട പലരും വേശ്യാവ്യൃ 
ത്തിയിലേക്ക്‌ വലിച്ചിഴക്കപ്പെട്ടു. ചെറിയ കുട്ടികള്‍ വില്‍ക്കപ്പെട്ടു. 


പട്ടുനൂല്‍ വ്യവസായത്തിലും ലക്ഷക്കണക്കിന്‌ സ്ത്രീകള്‍ ജോലി 
ചെയ്യുന്നുണ്ട്‌. ഉദാരവല്‍ക്കരണവും ഇറക്കുമതിയും കാരണം ഇവരും 
നിരാധാരമായി. മത്സ്യബന്ധന മേഖലയില്‍ ബഹുരാഷ്ട്ര കുത്തകകള്‍ 
മെഷീന്‍ പിടിപ്പിച്ച ബോട്ടുകളുമായി ആഴക്കടല്‍ മത്സ്യങ്ങളെപ്പോലും 
തൂത്തുവാരി കൊണ്ടുപോകുന്നത്‌ ലക്ഷക്കണക്കിന്‌ മത്സ്യത്തൊഴിലാ 
കളെ പട്ടിണിയിലേക്ക്‌ തള്ളി വിട്ടുകൊണ്ടാണ്‌. കയര്‍ മേഖലയിലും 
ധാരാളം മെഷീനുകള്‍ സ്ത്രീകളുടെ തൊഴിലവസരങ്ങള്‍ നിഷേധിച്ചു 
കൊണ്ട്‌ കടന്നു വരുന്നു. 

ചുരുക്കത്തില്‍ പുതിയ സാമ്പത്തികനയം സ്ത്രീകള്‍ക്ക്‌ ലഭ്യമായി 
രുന്ന തൊഴിലും ഇല്ലാതാക്കി. അവരെ അനൌപചാരിക അസംഘടിത 


9 


മേഖലകളിലേക്ക്‌ തള്ളിവിട്ടിരിക്കുന്നു. വ്യവസായികള്‍ തൊഴില്‍ നിയ 
മങ്ങളെ മറികടക്കാന്‍ അനുബന്ധ ജോലികള്‍ സ്ര്രീകളെകൊണ്ട്‌ വീടു 
കളില്‍ വെച്ച്‌ ചെയ്യിക്കുന്നു. പ്രത്യേകിച്ച്‌ തയ്യല്‍, തുകല്‍, ഇലക്ട്രോ 
ണിക്‌ വ്യവസായങ്ങളില്‍ ഉദാ; മുംബെയില്‍ കയറ്റുമതിക്കുള്ള റഡി 
മെയ്ഡ്‌ വസ്ത്രങ്ങളില്‍ ബട്ടണ്‍ പിടിപ്പിക്കുന്ന ജോലി. ഒരു ബട്ടണ്‍ പിടി 
പ്പിക്കാന്‍ ട പൈസ നിരക്കില്‍ കൊടുക്കുന്നു. 8-10 മണിക്കൂര്‍ ജോലി 
ചെയ്ത്‌ 500 ബട്ടണ്‍ പിടിപ്പിച്ചാല്‍ 25 രൂപ കൂലി കിട്ടും. മിനിമം കൂലിയിലും 
എത്രയോ കുറവ്‌. 

തുകല്‍ ഉപയോഗിച്ച്‌ ബെല്‍റ്റ്‌ ഉണ്ടാക്കുന്ന ജോലിക്ക്‌ സ്ത്രീകളെ 
ഉപയോഗിക്കുന്നു. ദിവസം 20-25 ബല്‍റ്റുണ്ടാക്കുന്ന ജോലിക്ക്‌ സ്ത്രീകളെ 
. ഒരു ബല്‍റ്റിന്‌ 60 പൈസയാണ്‌ കൂലി. ജലന്ദറില്‍ റബര്‍ ചെരുപ്പിന്റെ 
സ്ദ്രാപ്പ്‌ ടട ചൈസനിരക്കില്‍ സ്ത്രീകളെക്കൊണ്ട്‌ ഉല്‍പാദിപ്പിക്കുന്നു. 
ഗവണ്‍മെന്റാകട്ടെ ഇത്തരം തൊഴിലുകള്‍ സ്ത്രീകള്‍ക്ക്‌ സഹായകരം 
എന്ന നിലപാടില്‍ അവയെ പ്രോത്സാഹിപ്പിക്കുന്നു. ബഹുരാഷ്ട്ര കുത്ത 
കകള്‍ മാര്‍ക്കറ്റുപിടിക്കാന്‍ തുടങ്ങിയതോടെ സ്വയം തൊഴില്‍ കണ്ടെ 
ത്തലിന്‌ പ്രസക്തി ഇല്ലാതായി. ബാങ്കുകള്‍ സ്വകാര്യ വല്‍ക്കരണത്തിന്റെ 
ഭാഗമായി കടം കൊടുക്കാന്‍ മടിക്കുന്നു. സബ്സിഡികളും വെട്ടിക്കു 
റയ്ക്കുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നു. വിദേശകുത്തകകളുടെ 
മുതല്‍ മുടക്ക്‌ 2.4 ദശലക്ഷം തൊഴിലവസരങ്ങള്‍ സൃഷ്ടിക്കുമെന്ന്‌ ഗവ: 
പറയുന്നു. പക്ഷേ, വരുന്ന മുതലെല്ലാം സ്റ്റോക്ക്‌ എക്സ്ചേഞ്ചിലാണ്‌ 
എത്തുന്നത്‌. എപ്പോള്‍ വേണമെങ്കിലും അത്‌ പിന്‍വലിക്കുകയുമാവാം. 

ഇടത്തരക്കാരായ സ്ത്രീകള്‍ക്ക്‌ തൊഴിലും സ്വാതന്ത്ര്യവും കൂടും 
എന്നൊരു വ്യാമോഹം ആഗോളവല്‍ക്കരണം ഉണ്ടാക്കിയിട്ടുണ്ട്‌. അഭയ 
സ്തവിദ്യരായ കുറച്ച്‌ സ്ത്രീകള്‍ക്ക്‌ സ്വകാര്യ മേഖലയില്‍ തൊഴില്‍ 
ലഭിക്കുണ്ട്‌ എന്നത്‌ വാസ്തവം തന്നെ. പക്ഷേ നഷ്ടപ്പെട്ട തൊഴില്‍ 
സാധ്യതയുമായി താരതമ്യപ്പെടുത്താന്‍ വയ്യ എന്ന്‌ മാത്രമല്ല സ്ര്രീക 
ളുടെ ഇടയില്‍ മത്സരം വര്‍ധിക്കുകയും ചെയ്തു. തൊഴില്‍ സ്ഥലത്തെ 
ശല്യങ്ങളും ലൈംഗിക ചൂഷണങ്ങളും വര്‍ധിച്ചുവരുന്നു. സംഘടിക്കാനും 
ചെറുത്തുനില്ക്കാനും ഇത്‌ സ്ത്രീകളെ പ്രേരിപ്പിക്കുന്നുമുണ്ട്‌. ഏറ്റവും 
കൂടുതല്‍ തൊഴില്‍ രഹിതരുള്ള കേരളത്തില്‍ സാഹചര്യങ്ങള്‍ കൂടു 
തല്‍ വഷളാകുന്നു. കുമ്പോളകേന്ദ്രീകൃതമായ സമ്പദ്വ്യവസ്ഥ ദാരിശ്ര്യ 
ത്തിന്റെ ആക്കം കൂട്ടുന്നു. ഇതിന്റെ ഭാരം കൂടുതലായി പേറേണ്ടിവരു 
ന്നത്‌ സ്ത്രീകളാണ്‌. ഒട്ടുംതന്നെ സുരക്ഷിതമല്ലാത്ത കൂടുതല്‍ ചൂഷണ 


10 


സാഹചര്യങ്ങള്‍ നില നില്‍ക്കുന്ന അസംഘടിത മേഖലയില്‍ ജോലി 
ചെയ്യാന്‍ സ്ത്രീകള്‍ നിര്‍ബന്ധിതരാകുന്നു. പരമ്പരാഗത മേഖലകളുടെ 
തകര്‍ച്ച ഈ പ്രക്രിയയുടെ ആഴം കൂട്ടുന്നു. തൊഴില്‍ തേടി അന്യനാടു 
കളിലേക്ക്‌ പോകേണ്ടിവരുന്ന സ്ര്രീകള്‍ ഏറെ ചുഷണ സാഹചര്യങ്ങ 
ളിലാണ്‌ ജോലി ചെയ്യേണ്ടിവരുന്നത്‌. ഒരു ഈറ്റ തൊഴിലാളിയായോ, 
ഒരു നെയ്ത്ത്‌ തൊഴിലാളിയായോ പണിയെടുത്ത്‌ ഒരു സ്ത്രീക്കും ഇന്ന്‌ 
കുടുംബം പോറ്റാന്‍ കഴിയില്ല. വ്യവസായ വല്‍ക്കരണത്തിന്റെയും ടൂറി 
സത്തിന്റെയും പേരില്‍ നടക്കുന്ന വനനശീകരണവും ജലാശയങ്ങളുടെ 
സ്വകാര്യവല്‍ക്കരണവും പാവപ്പെട്ടവരായ മത്സ്യതൊഴിലാളികളുടേയും 
ആദിവാസികളുടേയും തൊഴില്‍ സാധൃതക്കാണ്‌ പ്രഹരമേല്‍പ്പിക്കുന്ന 
ത്‌. കയറ്റുമതി വൃവസായങ്ങളുടെ വളര്‍ച്ച സ്ത്രീകളുടെ തൊഴിലവസര 
ങ്ങള്‍ വര്‍ധിപ്പിക്കുന്നു എന്ന്‌ സാധാരണയായി ഉയര്‍ന്ന്‌ കേള്‍ക്കാറുണ്ട്‌. 
ഇത്‌ ഒരു പരിധിവരെ ശരിയാണ്താനും. പക്ഷേ എന്തുതരം തൊഴില്‍ 
സാഹചര്യങ്ങളിലാണ്‌ ഇത്തരം ജോലികള്‍ എന്നതാണ്‌ ഏറെ പ്രസക്തം. 
സ്വത്ര്ത്രകയറ്റുമതി മേഖലയിലും മറ്റും പണിയെടുക്കന്ന യുവതികള്‍ 
ഒരു തൊഴില്‍ സുരക്ഷിതത്വവുമില്ലാതെ കുറഞ്ഞ കൂലിക്കാണ്‌ പണി 
യെടുക്കുന്നത്‌. വളരെ മോശപ്പെട്ട സാഹചര്യങ്ങളാണ്‌ തൊഴിലിടങ്ങളില്‍ 
ഇവര്‍ക്ക്‌ ലഭിക്കുന്നത്‌.സംഘടിക്കാനുള്ള സ്വാതന്ത്രവും നിഷേധിക്കപ്പെ 
ടടിരിക്കുന്നു. 
സ്ത്രീകള്‍ കാര്‍ഷികരംഗത്ത്‌ 


ഇന്ത്യയിലെ ഭൂരിപക്ഷം ജനതയുടെ ഉപജീവനമാര്‍ഗ്ഗം കൃഷിയാണ്‌. 
ഗ്രാമീണരില്‍ മാടുവളര്‍ത്തല്‍, ഇഷ്ടികയുണ്ടാക്കല്‍, കൈത്തൊഴിലൂുകള്‍ 
മുതലായവയില്‍ ഏര്‍പ്പെടുന്നവരും കുറവല്ല. ഇവരില്‍ ഒരു നല്ല ശത 
മാനം പട്ടികജാതി വര്‍ഗ്ഗത്തില്‍ പെട്ടവരായതുകൊണ്ട്‌ അതിന്റേതായ 
വിഷമങ്ങളും ഉണ്ട്‌. സ്ര്രീകളാണെങ്കില്‍ വര്‍ഗ്ഗ-ജാതി-ലിംഗ വിവേചന 
ങ്ങള്‍ അനുഭവിക്കുന്നു. അത്യധ്വാനമുള്ള ജോലി ചെയ്താലും സ്ത്രീക്ക്‌ 
പുരുഷനേക്കാള്‍ കുറഞ്ഞ കൂലിയാണ്‌ ലഭിക്കുന്നത്‌. കൃഷിപ്പണിക്ക്‌ 
മിനിമം കൂലിപോലും ഇതുവരെ ക്രേന്ദ്രസര്‍ക്കാര്‍ തീരുമാനിച്ചിട്ടുമില്ല. 
ഒരു കര്‍ഷകതൊഴിലാളിക്ക്‌ വിളവിന്റെ ഇനമനുസരിച്ച്‌ വര്‍ഷത്തില്‍ 100 
മുതല്‍ 150 വരെ തൊഴില്‍ ദിനങ്ങള്‍ ലഭിക്കുന്നു. ബാക്കി ദിവസങ്ങളില്‍ 
തൊഴില്‍തേടി അലയുന്നു. കര്‍ഷക്പ്രസ്ഥാനങ്ങളുടെ സമ്മര്‍ദ്ദം കാരണം 
പല സംസ്ഥാനങ്ങളിലും സര്‍ക്കാര്‍ “തൊഴിലിന്‌ ഭക്ഷണം കൂലി” എന്ന 
പരിപാടി നടപ്പിലാക്കുകയുണ്ടായി. നമ്മുടെ കാലാവസ്ഥയും, ഭൂ,്രകൃ 


11 


തിയും വിപത്തായിമാറുമ്പോള്‍ (വെള്ളപ്പൊക്കം, വരള്‍ച്ച, ഭൂകമ്പം, ചുഴ 
ലിക്കാറ്റ്‌) സര്‍ക്കാരിന്റെ ആശ്വാസനടപടികളാണ്‌ ജീവന്‍ നിലനിര്‍ത്താന്‍ 
ജനങ്ങളെ സഹായിച്ചുപോന്നത്‌. പുതിയ സാമ്പത്തിക നയത്തിന്റെ 
പ്രത്യേകത ഈ പദ്ധതികളെല്ലാം ഗണ്യമായി വെട്ടിക്കുറക്കപ്പെട്ടു എന്ന 
താണ്‌. 

ബഹുരാഷ്ട്ര കുത്തകകള്‍ക്ക്‌ ഇഷ്ടംപോലെ ഭൂമിവാങ്ങാന്‍ അനു 
വാദം കൊടുത്തിരിക്കുന്നു. ഗവര്‍മെന്റിന്റെ കൈവശമുണ്ടായിരുന്ന മിച്ച 
ഭൂമിയും പലയിടത്തും അവര്‍ കൈക്കലാക്കിയിരിക്കുന്നു. ഇത്‌ ഭൂപരി 
ഷ്കരണം-ഭൂമിവിതരണം അതില്‍ സ്ത്രീകള്‍ക്ക്‌ ഉടമാവകാശം മുതലാ 
യ വനിതാപ്രസ്ഥാനങ്ങള്‍ മുന്നോട്ട്‌ വെച്ചിരുന്ന മുദ്രാവാക്യങ്ങളെ തന്നെ 
അപ്രസക്തമാക്കി മാറ്റിയിരിക്കുന്നു. അതേസമയം വളം സബ്സിഡി 
യായും വിള സബ്സിഡിയായും കൊടുത്തുവന്നിരുന്ന ധനസഹായം 
നിര്‍ത്തലാക്കിയതിനാല്‍ ചെറുകിട കൃഷിക്കാര്‍ കഷ്ടത്തിലാവുകയും 
ഉള്ള ഭൂമി വില്‍ക്കാന്‍ നിര്‍ബന്ധിതരാവുകയും ചെയുന്നു. 


കയറ്റുമതി ലക്ഷ്യമാക്കിയുള്ള കൃഷി ഇപ്പോള്‍തന്നെ ധാന്യങ്ങളെ 
തഴഞ്ഞ്‌ പരുത്തി, സുര്യകാന്തി, പഴങ്ങള്‍, യൂക്കാലി, പൂക്കള്‍ എന്നിവ 
യിലേക്ക്‌ തിരിഞ്ഞിരിക്കുന്നു. ഈ മാറ്റം ഭക്ഷ്യ സ്വയം പര്യാപ്തത സാധ്യ 
മല്ലാതാക്കിത്തീര്‍ക്കുന്നു. മറ്റു രാജ്യങ്ങളിലെ അനുഭവം വെച്ചുനോക്കു 
മ്പോള്‍ ഈ പ്രവണത രാജ്യത്തിന്റെ പരമാധികാരത്തിനുതന്നെ ഭീഷ 
ണിയാണ്‌. തൊഴില്‍ സാധ്യതയേയും പ്രതികൂലമായും ബാധിക്കുന്നു. 
പക്ഷേ, ബഹുഭൂരിപക്ഷം ജനതക്കും തൊഴിലില്ലായ്മയും കുറഞ്ഞ 
കൂലിയും തന്നെ അനുഭവം. വലിയ ഭൂവുടമകള്‍ക്ക്‌ ലാഭം വര്‍ധിക്കുമാ 
യിരിക്കും. വലിയ വ്യവസായികളും ബഹുരാഷ്ട്രകുത്തക കമ്പനികളും 
ചെമ്മീനും മറ്റും ഉല്‍പാദിപ്പിച്ചു കയറ്റുമതി നടത്തുന്നു. ഒറീസ്സ, ആര, 
തമിഴ്നാട്‌ എന്നിവിടങ്ങളിലെ ഫലഭുയിഷ്ടമായ തീരപ്രദേശങ്ങള്‍ ഇതി 
നുവേണ്ടി ഉപ്പുവെള്ളം കയറ്റി നശിപ്പിച്ചുകഴിഞ്ഞിരിക്കുന്നു. ആ നില 
ങ്ങളില്‍ ജോലി ചെയ്ത്‌ ജീവിച്ചിരുന്ന കര്‍ഷക തൊഴിലാളികള്‍ക്ക്‌ 
അവിടെ നിന്ന്‌ സ്ഥലം വിടേണ്ടിവന്നു. കൃഷിഭൂമി പുഷ്പത്തോട്ടങ്ങളായി 
മാറിയപ്പോള്‍ പുരുഷന്‍മാര്‍ തൊഴില്‍ തേടി കുടുംബം വിട്ടുപോയ സാഹ 
ചര്യവും ഉണ്ടായി ഇത്‌ കുടുംബ ഭാരം പൂര്‍ണ്ണമായും, സ്ത്രീകളുടെ ചുമ 
ലിലേക്ക്‌ മാറ്റി. കൃഷിയുടെ യന്ത്രവല്‍ക്കരണവും സ്ത്രീ തൊഴിലാളി 
കളെ പുറന്തള്ളുന്നതിന്‌ ഇടയാക്കിയിട്ടുണ്ട്‌. 


കൂടുതല്‍ തൊഴില്‍ ലഭിക്കാന്‍ ഗ്രാമങ്ങളില്‍ പദ്ധതികള്‍ തുടങ്ങുമെന്ന 
2, 


വാഗ്ദാനവും പൊള്ളയാണെന്ന്‌ തെളിഞ്ഞിരിക്കുന്നു. പാലും പാലുല്‍പ്പ 
ന്നങ്ങളും മിക്ക സംസ്ഥാനത്തും സഹകരണ മേഖലയിലായിരുന്നു. ഈ 
രംഗത്ത്‌ ധാരാളം സ്ത്രീകള്‍ തൊഴില്‍ ചെയ്തിരുന്നു. പക്ഷേ നെസ്ലെ 
പോലുള്ള ബഹുരാഷ്ട്രകുത്തകകള്‍ ഈ രംഗം കയ്യടക്കിയതോടെ സഹ 
കരണ സംഘങ്ങള്‍ തകരാന്‍ തുടങ്ങി. സ്ത്രീകളുടെ തൊഴിലും ഇല്ലാ 
തായി. പാലുല്പാദനം ഉപജീവന മാര്‍ഗ്ഗമായിരുന്ന സ്ത്രീകളെ ഈ മാറ്റം 
വളരെയധികം കഷ്ടത്തിലാക്കി. 


ഇങ്ങനെ ദാരിദ്ര്യവും വിവേചനവും തൊഴിലില്ലായ്മയും വര്‍ദ്ധിച്ചു 
വന്നിരിക്കുന്ന ഈ സമയത്ത്‌ ഗവണ്‍മെന്റിന്റെ ദാരിദ്രയനിര്‍മ്മാര്‍ജ്ജന 
പരിപാടികള്‍ വെട്ടിക്കുറച്ചിരിക്കുകയാണ്‌. പുതിയ നയത്തിന്റെ തുടക്ക 
ത്തില്‍ തന്നെ വികസനപ്രവര്‍ത്തനങ്ങളില്‍ കുറവു വരുത്തിയതിനേ 
ക്കാളും കൂടുതല്‍ ശതമാനം തുക ദാരിദ്ര്യനിര്‍മ്മാജ്ജനത്തില്‍ കുറവു 
വരുത്തി. എന്നുവെച്ചാല്‍ സ്ത്രീകള്‍ക്കും കുട്ടികള്‍ക്കുമുമുള്ള ആശ്വാസ 
നടപടികളാണ്‌ ഏറ്റവും അധികം കുറച്ചത്‌ എന്നര്‍ത്ഥം. ഐ.ആര്‍.ഡി. 
പി. പദ്ധതിയിന്‍ പ്രകാരം 89-90ല്‍ 3.35 ദശലക്ഷം തൊഴില്‍ ദിനങ്ങള്‍ 
ഉണ്ടായിരുന്നത്‌ 99-2000 ആയപ്പോഴേക്കും 1.5 ദശലക്ഷമായി കുറഞ്ഞു. 


സ്ത്രീകള്‍ക്ക്‌ വീട്ടുജോലിക്ക്‌ പുറമെ വിറകും കാലിത്തീറ്റയും സംഭ 
രിക്കണം. വ്യവസായികള്‍ക്ക്‌ വിശാലമായ ഭൂപ്രദേശങ്ങള്‍ വാങ്ങാന്‍ 
അനുമതി നല്‍കിയതോടെ കാലികളെ മേയ്ക്കാനും വിറകുശേഖരി 
ക്കാനും മറ്റും ഒഴിഞ്ഞ സ്ഥലങ്ങള്‍ ഇല്ലാതെയായി. അതേസമയം കുടി 
വെള്ളത്തിനും പരിസരശുചീകരണത്തിനും സര്‍ക്കാര്‍ ചെലവാക്കിയി 
രുന്ന തുകയില്‍ കുറവു വരുത്തി. അതും സ്ത്രീകളുടെ അധ്വാനം വര്‍ദ്ധി 
പ്പിക്കുന്നു. വിലക്കയറ്റം മറികടക്കാന്‍ കൂടുതല്‍ സാധനങ്ങള്‍ വീട്ടില്‍ 
ഉല്‍പാദിപ്പിക്കാനായി കൂടുതല്‍ അധ്ധാനിക്കേണ്ടിവരുന്നു. കാട്‌ അപ്ര 
ത്യക്ഷമായതോടെ ആദിവാസികളും പട്ടിണിയിലാണ്‌. കാടുകളും വ്യവ 
സായവല്‍ക്കരിക്കപ്പെട്ടതോടെ ശക്തന്മാരായ കോണ്‍ട്രാക്ടര്‍മാര്‍ 
കാട്ടിലെ ഉല്പന്നങ്ങള്‍ കൊള്ളയടിക്കുന്നു. വനനശീകരണം നടത്തു 
ന്നു. സ്ത്രീകള്‍ക്ക്‌ അതില്‍ പ്രവേശിക്കാനുള്ള അവകാശം നിഷേധി 
ക്കുന്നു. പാരമ്പര്യമായി ആദിവാസി സ്ത്രീകള്‍ക്ക്‌ അറിയാമായിരുന്ന 
ഓഷധച്ചെടികളും ചികിത്സയും അവര്‍ക്ക്‌ അപ്രാപ്യമാകുന്നു. കുത്ത 
കകള്‍ ഈ അറിവ്‌ അവരുടേതാക്കിമാറ്റി പേറ്റന്റ്‌ സമ്പാദിക്കാനും മരുന്ന്‌ 
ഉദ്പാദിപ്പിക്കാനും ലാഭം വര്‍ദ്ധിപ്പിക്കാനും ആരംഭിക്കുന്നു. 


13 


സാമുഹ്യ രംഗത്തെ മാറ്റങ്ങള്‍ 

സര്‍ക്കാരിന്റെ ചെലവു ചുരുക്കല്‍ ആരോഗ്യം, വിദ്യാഭ്യാസം, ശിശു 
സംരക്ഷണം, ദാരിദ്ര്യ നിര്‍മ്മാര്‍ജ്ജനം എന്നീ മേഖലയിലാണ്‌ കനത്ത 
ആഘാതം സൃഷ്ടിച്ചിരിക്കുന്നത്‌. വനിതകളുടേയും കുട്ടികളുടേയും 
ക്ഷേമപ്രവര്‍ത്തനങ്ങളും വെട്ടിക്കുറച്ചിട്ടുണ്ട്‌. ഐ.സി.ഡി.എസ്‌. നുള്ള 
തുക വെട്ടിക്കുറച്ചതിന്റെ ഫലമായി മഹാരാഷ്ര്രയിലെ അമരാവതി ജില്ല 
യിലെ ആദിവാസികളുടെ ജീവിതം നരകതുല്യമായി മാറി. 1991 
ജൂലൈക്കും സെപ്തംബറിനും ഇടക്ക്‌ 6 വയസ്സിനു താഴെയുള്ള 162 കുട്ടി 
കള്‍ ധാര്‍ണി താലൂക്കില്‍ മരണമടഞ്ഞു 1992 ല്‍ 157 കുട്ടികളും 1993ല്‍ 
316 കുട്ടികളും മരിച്ചു. 2000-ഠമാണ്ടായപ്പോഴേക്ക്‌ മരണസംഖ്യ 500 നോട 
ടുത്തു. സര്‍ക്കാര്‍ സഹായത്തോടെ സന്നദ്ധ സംഘടനകള്‍ കുട്ടികള്‍ക്ക്‌ 
പോഷകാഹാരം നല്‍കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്ന ക്രഷേ 
കള്‍ സര്‍ക്കാര്‍ സഹായം പിന്‍വലിച്ചതോടെ പൂട്ടി. പൂട്ടാത്തവ ഫീസ്‌ 
കൂട്ടി. രണ്ടായാലും പാവപ്പെട്ട സ്ത്രീകളാണ്‌ വിഷമിക്കുക. 


വിദ്യാഭ്യാസം 


വിദ്യാഭ്യാസ രംഗത്ത്‌ നിന്ന്‌ സര്‍ക്കാര്‍ പിന്‍വാങ്ങുകയാണ്‌. സ്വാശ്രയ 
കോളേജുകള്‍ പ്രഫണണല്‍ രംഗം കയ്യടക്കിരിക്കുന്നു. സ്വാഭാവികമായും 
പിന്‍തള്ളപ്പെടുന്നത്‌ പെണ്‍കുട്ടികള്‍തന്നെ. ലക്ഷങ്ങള്‍ കോഴകൊടുത്ത്‌ 
പഠിപ്പിക്കുമ്പോള്‍ ആണ്‍കുട്ടികള്‍ക്കാണ്‌ മുന്‍ഗണന കിട്ടുന്നത്‌. സ്വകാ 
ര്യവല്‍ക്കരണം മൂലം കച്ചവടമായി അധ.പതിച്ച വിദ്യാഭ്യാസം ലാഭം 
കൊയ്യാനുള്ള ഒരു ഉപാധി മാത്രമായി മാറിയിരിക്കുന്നു. 


ആരോഗ്യം 


പുതിയ സാമ്പത്തിക നയത്തിന്റെ ഫലമായി ആരോഗ്യ സംരക്ഷണം 
കൂടുതല്‍ അവഗണിക്കപ്പെടുന്നു. സ്ത്രീകളുടെ ആരോഗ്യമെന്നാല്‍ കുടും 
ബാസൂരതണം എന്ന്‌ കരുതപ്പെടുന്നു. ലോകവിഭവങ്ങളുടെ കുറവ്‌ നിക 
ത്താന്‍ എന്നപേരില്‍ പാശ്ചാത്യര്‍ 3-ഠം ലോക രാജ്യങ്ങളിലെ ജനസംഖ്യാ 
നിയ്ര്രണത്തിന്‌ ഈന്നല്‍ കൊടുക്കുന്നു. (യഥാര്‍ത്ഥത്തില്‍ പാശ്ചാ 
ത്യരുടെ അമിതഉപഭോഗമാണ്‌ വിഭവശോഷണത്തിന്‌ കാരണം) ഇതി 
നുവേണ്ടി അപകടകരങ്ങളായ ഗര്‍ഭ നിയന്ത്രണ ഉപാധികള്‍ ഉപയോ 
ഗിച്ച്‌ സ്ര്തീകളുടെ ആരോഗ്യം നശിപ്പിക്കുന്നു. ആരോഗ്യ സംരക്ഷണ 
ത്തിന്‌ നീക്കിവെച്ചതിനേക്കാള്‍ കൂടുതല്‍ തുകയാണ്‌ കുടുംബാസൂത്ര 
ണത്തിന്‌ നീക്കി വെച്ചിരിക്കുന്നത്‌. ഇതിന്റെ പകുതിയെങ്കിലും കുടിവെ 


ള്ളം, ശുചീകരണം, അഴുക്കുചാല്‍ പദ്ധതി എന്നിങ്ങനെ രോഗം വരുന്നത്‌ 
14 


തടയാനുള്ള പരിപാടികള്‍ക്ക്‌ ചെലവാക്കിയിരുന്നെങ്കില്‍ ഇന്ത്യയിലെ 
സ്ത്രീകളുടെ ആരോഗ്യനില ഇത്ര മോശമാകുമായിരുന്നില്ല. ജീവിത ഗുണ 
നിലവാരം ഉയര്‍ത്തുക എന്നതാണ്‌ ഏറ്റവും ഫലപ്രദമായ കുടുംബാസൂ 
ത്രണ പരിപാടി എന്ന്‌ ലോകരാജ്യങ്ങളിലെ സ്ഥിതി വിലയിരുത്തുന്ന 
ആര്‍ക്കും മനസ്സിലാകും. 


ക്രേന്ദ്രത്തിലും സംസ്ഥാനങ്ങളിലും ആരോഗ്യസംരക്ഷണത്തിന്‌ ചെല 
വാക്കിയതില്‍ ഏറ്റവും കൂടിയതുക (4.8%) 83-84 ലായിരുന്നു. പിന്നീട്ടത്‌ 
കുറഞ്ഞുവന്നു. ഏറ്റവും അധികം തുക കുറച്ചത്‌ രോഗപ്രതിരോധ രംഗ 
ത്താണ്‌. ഇതിനു പുറമെ അമിതമായ കീടനാശിനി രാസവളപ്രയോഗ 
ത്തിന്റെ പരിണിതഫലങ്ങള്‍ മണ്ണിനേയും ജലാശയങ്ങളേയും നശിപ്പി 
ക്കുകയും മനുഷ്യരുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുകയും 
ചെയ്തിരിക്കുന്നു. സ്ര്രീകളുടെ ഇടയില്‍ മുലകളിലെ ക്യാന്‍സര്‍ വര്‍ദ്ധി 
ച്ചുകൊണ്ടിരിക്കുന്നു. കേരളംപോലെ ജനസാന്ദ്രതയുള്ള പ്രദേശത്ത്‌ 
മണ്ഡരിയ്ക്ക്‌ പ്രതിവിധിയായി ഡെക്കഫോളും കശുവണ്ടിത്തോട്ടങ്ങ 
ളില്‍ എന്‍ഡോസള്‍ഫാനും തളിക്കുന്നത്‌ പൊതു ജനാരോഗ്യത്തിന്‌ 
കടുത്ത ഭീഷണിയാണ്‌. 


കേരളത്തില്‍ 23% ആളുകള്‍ മാത്രമാണ്‌ സര്‍ക്കാര്‍ ആരോഗ്യസംവി 
ധാനം ഉപയോഗിക്കുന്നത്‌. സര്‍ക്കാര്‍ ആശുപത്രികളില്‍ വരുമാനം കുറ 
ഞ്ഞവര്‍ക്ക്‌ സയജന്യമായി ലഭിച്ചിരുന്ന ചികിത്സ ഇന്ന്‌ സജജന്യമല്ല. 
അവിടെ മരുന്നുകള്‍ ലഭ്യമല്ല. പേറ്റന്റ്‌ നിയമത്തിലും മറ്റും വരുത്തിയ 
മാറ്റങ്ങള്‍ ഓഷധവില കുത്തനെ ഉയര്‍ത്തിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 
10 വര്‍ഷക്കാലം കൊണ്ട്‌ ചികിത്സാ ചെലവ്‌ 10 ഇരട്ടിയായി വര്‍ധിച്ചു. 
ഒരു പാവപ്പെട്ടവന്റെ മൊത്തം വരുമാനത്തിന്റെ 38% ചികിത്സക്കായി ചെല 
വഴിക്കേണ്ടിവരുന്നു. അനാവശ്യമായി സ്‌കാന്‍ മുതലായ ടെസ്റ്റുകള്‍ നട 
ത്തുന്ന പ്രവണത വര്‍ദ്ധിച്ചുവരുന്നു. സാധാരണ പ്രക്രിയയായ ഗര്‍ഭവും 
പ്രസവവും ചെലവേറിയതായിരിക്കുന്നു. കേരളത്തിലെ സ്വകാര്യആശു 
പ്രതികളില്‍ നടക്കുന്ന പ്രസവങ്ങളില്‍ 30% സിസേറിയനാണ്‌. അന്തര്‍ദേ 
ശിയ തലത്തില്‍ ട5-10% മാത്രമാണ്‌ സിസേറിയന്‍ വേണ്ടിവരുന്നത്‌. 
സ്വകാര്യ ആരോഗ്യ സ്ഥാപനങ്ങളുടെ മേല്‍ സര്‍ക്കാരിന്‌ പ്രതേകിച്ച്‌ 
യാതൊരു നിയ്രന്രണവുമില്ല. പെണ്‍ശിശുഭ്രൂണഹത്യ നടത്തുന്നത്‌ തട 
യാന്‍ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിയമം കേരളത്തില്‍ നടപ്പിലാക്കിയിട്ടില്ല. 
കേരളത്തിലെ ആശുപ്രതികളില്‍ പ്രസവങ്ങളുടെ ആറിരട്ടി ഗര്‍ഭഛിദ്ര 
ങ്ങള്‍ നടക്കുന്നു. സ്ത്രീകളുടെ ആരോഗ്യത്തെപ്പറ്റി യാതൊരു ശ്രദ്ധയു 


15 


മില്ലാത്ത ഒരു സമൂഹത്തില്‍ മാത്രമേ കുടുംബാസൂരധ്രണത്തിനായി 
വന്‍തോതില്‍ ഗര്‍ഭഛിദ്രം നടത്താനാവൂ. ഇതില്‍ നല്ല ശതമാനം 
. പെണ്‍ശിശുഹത്യയാണെന്ന കാര്യത്തില്‍ സംശയമില്ല. 


കേരളത്തിലെ കുട്ടികളില്‍ 9 വയസ്സിനു താഴെ പെണ്‍കുട്ടികളുടെ 
എണ്ണം വളരെകുറവാണെന്ന്‌ ജനകീയാസൂധ്രണത്തിന്റെ ഭാഗമായി നടന്ന 
സ്ത്രീ പദവി പഠന റിപ്പോര്‍ട്ടുകള്‍ സൂചിപ്പിക്കുന്നു. കേരളത്തില്‍ 
ആയൂര്‍ദൈര്‍ഘ്യം കൂടുതലാണെങ്കിലും രോഗാതുരത വളരെ കുടുത 
ലാണെന്ന്‌ പരിഷത്ത്‌ നടത്തിയ പഠനങ്ങള്‍ തെളിയിച്ചിട്ടുണ്ട്‌. രോഗാതു 
രത മൂലം കൂടുതല്‍ കഷ്ടതകള്‍ അനുഭവിക്കേണ്ടിവരുന്നത്‌ 
സ്ര്രീകള്‍ക്കാണ്‌. സ്ത്രീകളുടെ ചികിത്സയ്ക്കായി പണം ചെലവഴി 
ക്കാനുള്ള സന്നദ്ധത പുരുഷന്‍മാരുടേതിനോട്‌ താരതമ്യം ചെയ്യുമ്പോള്‍ 
കുറവാണ്‌. സ്ത്രീകള്‍ എല്ലാം ക്ഷമയോടെ സഹിക്കേണ്ടവരാണെന്ന്‌ 
അവരും സമൂഹവും കരുതുന്നതുകൊണ്ട്‌ സാധാരണ അസുഖങ്ങ 
ളൊന്നും സ്ത്രീകള്‍ ആരോടും പറയാതെ സഹിക്കുന്നു. സഹിക്കവയ്യാ 
തെയാകുമ്പോള്‍ മാതമാണ്‌ ചികിത്സതേടുക. സ്ത്രീകളുടെ 
ആയൂര്‍ദൈര്‍ഘ്യം കൂടുതലാണെന്നുള്ളതുകൊണ്ടും വിവാഹസമയത്ത്‌ 
സ്ത്രീകള്‍ക്ക്‌ പ്രായക്കുറവ്‌ നിഷ്കര്‍ഷിക്കുന്നത്‌കൊണ്ടും വിധവകളായി 
സ്ത്രീകള്‍ കൂടുതല്‍ കാലം ജീവിക്കേണ്ടിവരുന്നു. വിധവയാകുന്നതോടെ 
കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടായിരുന്ന പരിമിതമായ സ്ഥാനം 
പോലും നഷ്ടപ്പെടുന്ന സ്ത്രീക്ക്‌ ചികിത്സയും മറ്റും അപ്രാപ്യവും ആകു 
ന്നു. ചികിത്സ ചെലവേറിയതു കൂടിയാകുമ്പോള്‍ പറയേണ്ടതില്ലല്ലോ. 


സാംസ്കാരിക കടന്നുകയറ്റം 


ആഗോളവല്‍ക്കരണത്തിന്റെ സാമ്പത്തിക പ്രത്യാഘാതങ്ങള്‍ക്കൊപ്പം 
തന്നെ അതീവ ശ്രദ്ധയോടെ വിശകലനം ചെയ്യേണ്ട ഒന്നാണ്‌ സാംസ്‌കാ 
രിക തലത്തിലുള്ള കടന്നുകയറ്റവും അതുമൂലം ഉണ്ടാകുന്നപ്രള്‍നങ്ങളും. 
. കമ്പോളാധിപത്യം ഉറപ്പിക്കണമെങ്കില്‍ ഉപഭോഗസംസ്‌കാരത്തിലൂന്നിയ 
ഒരു മാനസിക സമീപനവും സംസ്ക്കാരവും എല്ലാ മനുഷ്യരിലും ഉണ്ടാ 
കണമെന്ന്‌ ആഗോള വല്‍കരണത്തിന്റെ വക്താക്കള്‍ക്ക്‌ അറിയാം. ഈ 
ലോക വീക്ഷണത്തില്‍ മനുഷ്യന്‍ ശരീരത്തിന്‌ സമമാണ്‌. ഇതിന്റെ 
ഏറ്റവും ആദ്യത്തെ ഇരകളാണ്‌ സ്ര്രീകള്‍. ഒരു പിത്ൃമേധാവിത്വ സമൂ 
ഹത്തില്‍ സ്ര്രീകളും ചരക്കുകളാണ്‌. പ്രബുദ്ധകേരളം സ്വര്‍ണ്ണത്തി 
ന്റേയും മറ്റ്‌ ഉപഭോഗ ഉല്പന്നങ്ങളുടേയും ഏറ്റവും നല്ല വിപണിയാണ്‌. 
ഇവ സ്റ്റാറ്റസ്‌ അടയാളങ്ങള്‍ ആവുമ്പോള്‍ കടംവാങ്ങിയും തവണവ്യവ 

16 


സ്ഥയിലും ഏറ്റവും പുതിയ മോഡല്‍ ഗൃഹോപകരണങ്ങളും ആഭരണ 
ങ്ങളും മറ്റും വാങ്ങി കടക്കെണിയില്‍ അകപ്പെട്ട്‌ കരകയറാനാവാതെ 
ആത്മഹത്യയിലഭയം പ്രാപിക്കുന്നവരുടെ എണ്ണം വര്‍ദ്ധിക്കുന്നു. കഴിഞ്ഞ 
ട വര്‍ഷക്കാലം കേരളത്തില്‍ 42,000 പേര്‍ ആത്മഹത്യചെയ്തുവെന്നും 
അതില്‍ 12,569 പേര്‍ സ്ത്രീകളാണെന്നും മുഖ്യമന്ത്രി ഒരു ചോദൃത്തിനു 
മറുപടിയായി നിയമസഭയില്‍ പറയുകയുണ്ടായി. 


കേരളത്തിലെ ആത്മഹത്യ 1990 - 2000 


| വര്‍ഷാ | 19901991 1992 | 1993 | 1994 1995 1996 [1997 1998 | 1999 2000 
78458409 8103 9124 | 8533 |8012 |8086 |8961 9306 19314) 9080 


കുടുംബ ആത്മഹത്യകള്‍ ഒരു സാധാരണ സംഭവമായി മാറിയിരി 
ക്കുന്നു. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജീവിത ശൈലിയില്‍ 
വന്ന മാറ്റം തന്നെയാണെന്നുള്ളതില്‍ സംശയമില്ല. 











സാമൂഹൃ ഉല്പാദന രംഗത്ത്‌ നിന്ന്‌ പുറംതള്ള പ്പെടുകയും 
വീട്ടമ്മവല്‍ക്കരിക്കപ്പെടുന്നതുമായ സ്ത്രീയാണ്‌ സാംസ്കാരിക രംഗത്തെ 
മാറ്റത്തിന്റെ പ്രധാന ഇരയായിമാറുന്നത്‌. സ്ഥിരമായ വരുമാനം നല്‍കുന്ന 
തൊഴില്‍ ഇല്ലാതാവുകയും കുടുംബശ്യംഖലകളില്‍ കുടുങ്ങിക്കിടക്കു 
കയും ചെയ്യുന്നതോടൊലപ്പം തന്നെ പുതിയ ഉപഭോഗ സംസ്ക്കാരത്തിന്‍റെ 
സ്വാധീനവും സ്ത്രീകളില്‍ ക്രന്ദ്രീകരിക്കുന്നു. സ്ത്രീകളേയും കുട്ടിക 
ളേയുമാണ്‌ ബഹുരാഷ്ട്രകുത്തകകളുടെ പരസ്യങ്ങള്‍ മുഖ്യമായും ലക്ഷ്യ 
മിടുന്നത്‌. അതിലൂടെ പ്രചരിക്കപ്പെടുന്ന ജീവിതശൈലി കമ്പോളശക്തി 
കളുടെ ആധിപത്യത്തിന്‌ ആക്കം കൂട്ടുന്നു. കേരളത്തിലെ ഒരു മുറു 
ക്കാന്‍കടയിലെ വിറ്റുവരവിന്റെ 50% കൊക്കക്കോളയും ഫാന്റയും 
തംസപ്പും പോലുള്ള പാനീയങ്ങളില്‍ നിന്നാണ്‌ എന്നുള്ളത്‌ നമ്മുടെ 
ജീവിതശൈലിയില്‍ വന്ന മാറ്റത്തിന്റെ തെളിവാണ്‌. കഞ്ഞിവെള്ളവും 
സംഭാരവും ആയിരുന്നു മലയാളികളുടെ പാനീയങ്ങള്‍. 


ഇതിനുപുറമെയാണ്‌ സ്ര്രീശരീരത്തെയും വികാരങ്ങളെയും സ്വകാ 
ര്യമെന്ന്‌ വിശേഷിപ്പിക്കപ്പെടുന്ന സ്ര്രീ-പുരുഷബന്ധങ്ങളുടെ രൂപങ്ങ 
ളെയും ഉല്‍പാദന ഉപകരണങ്ങള്‍ ആക്കുന്ന അവസ്ഥ. സാംസ്ക്കാരിക 
വ്യവസായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രൂപമാണ്‌ സന്ദര്യവ്യവസാ 
യം. സൌന്ദര്യത്തെ ലാവണൃശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല 
ആഗോളവല്‍ക്കരണം നോക്കിക്കാണുന്നത്‌. വ്യത്യസ്ത തരത്തലുള്ള ഉപ 
ഭോഗവസ്തുക്കളും ജീവിത ശൈലികളുംകൊണ്ട്‌ സൃഷ്ടിച്ചെടുക്കാവുന്ന 


17 


ഒരു ഉല്പന്നമായിട്ടാണ്‌. ഇതിന്റെ വമ്പിച്ച കമ്പോള സാധ്യതകളാണ്‌ അവരെ 
ഈ മേഖലയിലേക്ക്‌ നയിച്ചിരിക്കുന്നത്‌. മൂന്നാം ലോകരാജ്യങ്ങളിലെ സന്ദ 
രൃകമ്പോളമാണ്‌ ഏറ്റവും അധികം ചൂഷണം ചെയ്യപ്പെടുന്നത്‌. ഇതിന്റെ 
ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ്‌ സരന്ദര്യറാണിമത്സരങ്ങള്‍. കഴിഞ്ഞ 
നിരവധി വര്‍ഷങ്ങളിലായി പ്രമുഖ സൌന്ദര്യറാണിപട്ടങ്ങളെല്ലം മൂന്നാം 
ലോകരാഷ്ര്രങ്ങളിലെ പെണ്‍കുട്ടികള്‍ക്കാണ്‌ എന്നത്‌ ശ്രദ്ധേയമാണ്‌. അതി 
നോടൊപ്പം സ്ര്രീകളെ കേന്ദ്രീകരിച്ചുള്ള ഫാഷന്‍ വ്ൃവസായത്തിലൂടെ 
ഒരു പുതിയ തുണി കമ്പോളവും ഉണ്ടായിവരുന്നുണ്ട്‌. ഇന്ത്യന്‍ ടെക്സ്റ്റ 
യില്‍ ഉല്പന്നങ്ങളുടെ ആഗോളവിപണിയെ വെട്ടിക്കുറക്കാനും പാശ്ചാ 
ത്ൃനിര്‍മ്മിതവസ്ത്രങ്ങള്‍ ഇന്ത്യക്കാരെക്കൊണ്ട്‌ ധരിപ്പിക്കുവാനും ഉള്ള ഒരു 
ത്ര്രമായിട്ടാണ്‌ ഇന്ന്‌ ഫാഷന്‍ വ്യവസായം വളര്‍ന്നുവരുന്നത്‌. 

പുതിയ മാധ്യമ വ്യവസായത്തിന്റെ വളര്‍ച്ച സ്ത്രീശരീരവിലപനയെ 
മാന്യമായ ഒരു തൊഴിലാക്കി തീര്‍ത്തിരിക്കുകയാണ്‌. മാധ്യമങ്ങള്‍ നട 
ത്തുന്ന യാന്ത്രിക പുനരുല്‍പാദനംവഴി മോഡല്‍ മുതലായ രീതികളില്‍ 
സ്ത്രീശരീരത്തെ പുനരുല്പാദിപ്പിക്കാന്‍ അവസരം നല്കുന്നു. അതേ 
സമയം പ്രാചീനകാലത്തുണ്ടായിരുന്ന “ഗണിക' എന്ന അവസ്ഥയില്‍ 
നിന്ന്‌ വ്യത്യസ്തമായി വീട്ടിലിരുന്ന്‌ മറ്റെല്ലാവിധത്തിലുമുള്ള ബാധ്യത 
കള്‍ നിറവേറ്റിക്കൊണ്ട്‌ ഇത്തരം തൊഴില്‍ ചെയ്യാന്‍ സാധ്യമാക്കുകയും 
ചെയ്യുന്നു.ഇന്ന്‌ നിലനില്‍ക്കുന്ന മാധ്യമ വ്യവസായ രംഗത്തെ കോണ്‍ട്രാ 
ക്റ്റിംഗ്‌ വ്യവസ്ഥ ഏതെങ്കിലും ഒരു ബഹുരാഷ്ട്രകുത്തകയ്ക്കോ 
സിനിമാ ഫാഷന്‍ കമ്പനികള്‍ക്കോ ഉള്ള കരാറനുസരിച്ചുള്ള തൊഴിലാ 
ളിയായി സ്ത്രീയെ മാറ്റുകയാണ്‌. കരാറനുസരിച്ചുള്ള ആകര്‍ഷകമായ 
വേതനം ലഭിക്കുമ്പോള്‍ തന്നെ കരാറില്ലാതായിത്തീരുമ്പോള്‍ അല്ലെങ്കില്‍ 
ശാരീരിക സൌന്ദര്യം നഷ്ടപ്പെടുമ്പോള്‍ അവരുടെ തൊഴില്‍ നഷ്ടപ്പെ 
ടുകയും അവര്‍ നിഷ്‌കരുണം പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു. ഇതിന്റെ 
ഫലമായി മദ്യത്തിനും മയക്കുമരുന്നിനും മാനസികരോഗത്തിനും അടി 
മകളായി ജീവിതം അവസാനിപ്പിക്കുന്ന മുന്‍ സൌന്ദര്യറദണികള്‍ ഏറെ 
യുണ്ട്‌. 

ഇത്തരത്തിലുള്ള സ്ര്രീശരീര വ്യവസായം ഇന്ന്‌ മാധ്യമ 
ഭീമന്‍മാര്‍വഴി ആഗോളവല്‍ക്കരിക്കുപ്പെട്ടിരിക്കുന്നു. ടൈം വര്‍ണര്‍, 
ഡിസ്നി, മാര്‍ഡോക്കിന്റെ ന്യൂസ്‌ കോര്‍പ്പറേഷന്‍, വൈയാകോം. ടി. 
സി.ഐ. മുതലായ മാധ്യമ കുത്തകകളും പോളിഗ്രാം, എം.ടി.സി. 
സോണി മുതലായ വിതരണകുത്തകകളും ആണ്‌ ഇന്ന്‌ ഭൂരിഭാഗം സിനിമ, 


18 


ടി.വി. സംഗീതചാനലുകളും പുസ്തകനിര്‍മ്മാണവും-നിയ്യന്ത്രിക്കുന്നത്‌. ഇവ 
യിലൂടെ സ്ത്രീകളെ ആകര്‍ഷിക്കുന്ന സീരിയലുകള്‍, ടെലിഷോപ്പിംഗ്‌, 
ഫാഷന്‍സീരിയലുകള്‍, സിനിമകള്‍ മുതലായവ ആഗോളതലത്തില്‍ 
മാര്‍ക്കറ്റ്‌ ചെയ്യപ്പെടുന്നു. ഡള്ളാസ്‌, സൈനാസ്റ്റി, സാന്റ ബാര്‍ബറ മുത 
ലായ പോപ്പ്‌ സീരിയലുകള്‍ക്ക്‌ ആഗോളതലത്തിലുണ്ടായ പ്രചരണം ഉദാ 
ഹരണമാണ്‌. ഇതിനോടൊപ്പം തന്നെ പല കമ്പനികളും പോര്‍ണ്ണോഗ്രാ 
ഫിക്‌ ചാനലുകള്‍ മാര്‍ക്കറ്റ്‌ ചെയ്യുന്നുമുണ്ട്‌. കംപ്യൂട്ടറിന്റെ വ്യാപനത്തോടെ 
ചാനലുകളും ഡിജിറ്റല്‍ മോഡിലേക്ക്‌ മാറിയത്‌ ഒരു മാധ്യമമെന്ന നില 
യില്‍ കമ്പ്യൂട്ടറിന്റെ സാധ്യതയും വര്‍ദ്ധിപ്പിക്കുന്നു. ഇന്റര്‍നെറ്റ്‌ ഇന്ന്‌ 
വിവരദായകം മാത്രമല്ല സൈബര്‍ സെക്‌സിന്റെ ഒരു മാധ്യമമായും കണ 
ക്കാക്കപ്പെടുന്നു. ആദ്യകാലത്ത്‌ കൌമാര്പ്രായക്കാരായ കുട്ടികളായിരുന്നു 
സൈബര്‍ സെക്സില്‍ കൂടുതല്‍ ആകൃഷ്ടരായിരുന്നത്‌. പക്ഷേ അതി 
വേഗം തന്നെ വീട്ടമ്മമാരായ സ്ത്രീകളും ഇതിന്റെ മായാവലയത്തില്‍ കുടു 
ങ്ങിപ്പോയതായികാണാം. 


സാംസ്‌കാരിക വ്യവസായത്തിന്റെ മറ്റൊരു രൂപമാണ്‌ ടൂറിസം. മുന്‍കാ 
ലങ്ങളില്‍ ചരിത്രപരമായി പ്രാധാന്യമുള്ളതും പ്രകൃതിരമണീയവുമായ 
സ്ഥലങ്ങളിലേക്ക്‌ സഞ്ചാരികള്‍ യാത്രപോവുന്ന പതിവാണ്‌ ഉണ്ടായി 
രുന്നത്‌. ഇന്ന്‌ അത്‌ മാറി. എല്ലാസാധ്യതകളും ഉള്ള പ്രദേശങ്ങളിലും 
വന്‍കിട മുതല്‍മുടക്ക്‌ നടത്തി ടൂറിസ്റ്റ്‌ കേന്ദ്രങ്ങളായി വികസിപ്പിക്കുന്ന 
ലാഭത്ര്രമാണ്‌ നടന്നുവരുന്നത്‌. വന്‍കിടഹോട്ടലുകള്‍, തീം പാര്‍ക്കു 
കള്‍, അമ്യൂസ്മെന്റ്‌ പാര്‍ക്കുകള്‍, ബീച്ച്‌ റിസോര്‍ട്ടുകള്‍ മുതലായവ 
. പുതിയ ടൂറിസ്റ്റ്‌ വ്യവസായത്തിന്റെ ഭാഗമായിവളര്‍ന്നുവരുന്നു. കരീബി 
യയിലെ ബഹാമസ്‌, മൊറീഷ്യസ്‌, തായ്‌ലാന്റ്‌, ഫിലിപ്പൈന്‍സ്‌ മുത 
: ലായ പ്രദേശങ്ങള്‍ ഈ പുതിയ ടൂറിസത്തിന്റെ കേന്ദ്രങ്ങളാണ്‌. ഇത്തരം 
ടൂറിസ്റ്റ്‌ കേന്ദ്രങ്ങളുടെ പ്രധാനപ്പെട്ട ആകര്‍ഷണം സ്ര്രീശരീര വില്പ 
നയാണ്‌. സെക്സ്‌ ടൂറിസത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ക്രേന്രമാണ്‌ തായ്‌ 
ലാന്റ്‌. തായ്‌ലാന്റിൽ വേശ്യാവൃത്തി ഇന്ന്‌ ഏറ്റവും അധികം വരുമാനം 
ഉണ്ടാക്കുന്ന തൊഴിലാണ്‌. ടൂറിസത്തിന്റെ ഭാഗമായും അല്ലാതെയും ഇന്ന്‌ 
വേശ്യാവൃത്തി ഒരു തൊഴില്‍ രൂപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വേശ്യ 
കള്‍ സംഘടിക്കുകയും അവരുടെ അവകാശങ്ങള്‍ക്കുവേണ്ടി പോരാടു 
കയും ചെയ്തുവരുന്നു. കേരളസര്‍ക്കാര്‍ ഏറ്റവും പ്രാധാന്യംകൊടുക്കു 
ന്നത്‌ ടൂറിസംമേഖലയിലെ വികസനത്തിനാണ്‌. സാമ്പത്തിക 
ഞെരുക്കംകൊണ്ട്‌ സര്‍ക്കാര്‍ ഞെളിപിരികൊള്ളുമ്പോഴും 1000 കോടി രൂപ 


19 


ടൂറിസം മേഖലയിലേക്കായി മാറ്റിവെച്ചിരിക്കുന്നു. കേരളത്തിന്റെ 
ആയൂര്‍വേദ പാരമ്പര്യവും ടൂറിസം വികസനത്തിനായി പ്രത്യേകം ഉപ 
യോഗിക്കുന്നു. കേരളത്തിലെ ടുറിസ്റ്റ്‌ കേന്ദ്രങ്ങള്‍ ആയൂര്‍വേദ മാസ്സേ 
ജിംഗ്‌ സെന്ററുകള്‍കൊണ്ട്‌ സമൃദ്ധമായിരിക്കുന്നു. ആയൂര്‍വേദ വിധിപ്ര 
കാരമുള്ള പഞ്ചകര്‍മ്മ ചികിത്സയൊന്നുമല്ല അവിടെ നടക്കുന്നത്‌. സുന്ദ 
രികളായ പെണ്‍കുട്ടികളെ ഹ്രസ്വകാലകോഴ്സുകളിലൂടെ ട്രെയിനിംഗ്‌ 
നല്‍കി തിരുമ്മല്‍തൊഴിലില്‍ ഏര്‍പ്പെടുത്തുകയാണ്‌ ചെയ്യുന്നത്‌. വേശ്യാ 
വൃത്തിയിലേക്കുള്ള ആദ്യപടിയായി ഇത്‌ മാറുന്നു. ടൂറിസ്റ്റുകളുടെ ഏതാ 
വശ്യവും സാധിക്കുവാനുള്ള സൌകര്യമൊരുക്കുകയെന്നത്‌ സര്‍ക്കാ 
റിന്റെയും ഹോട്ടല്‍, മാസ്സേജ്പാര്‍ലര്‍ മുതലാളിമാരുടേയും ലക്ഷ്യമായി 
മാറുന്നു. 


ഇത്തരത്തില്‍ ആഗോളവല്‍ക്കരണത്തിന്റെ പശ്ചാത്തലത്തില്‍ 
സ്ര്രീകള്‍ പുതിയ രീതിയിലുള്ള തൊഴിലൂപകരണങ്ങളും ലൈംഗിക 
ഉപഭോഗവസ്തുക്കളും ആയിമാറുന്നു. സമുഹവല്‍ക്കരണത്തില്‍ നിന്ന്‌ 
പുറംതള്ളപ്പെടുന്നു. പ്രേമം, അനുരാഗം, മുതലായ തുല്യാധിഷ്ഠിത ജീവി 
തസാധ്യതകളുള്ള മൂല്യങ്ങള്‍ ലൈംഗികതക്ക്‌ കീട്പ്പെടുത്തപ്പെടുന്നു. 
തുറന്ന ലൈംഗികതയും ക്ഷണികമായ ഇന്ദ്രിയസുഖത്തിനുവേണ്ടി മാത്ര 
മുള്ള സ്ര്രീ-പുരുഷബന്ധവും ഒരു ഫാഷനായി മാറിയിരിക്കുന്നു. 
ഇത്തരം പഴയമൂല്യങ്ങളുടെ നിഷേധത്തേയും വിറ്റ്കാശാക്കാനുള്ള വൃഗ്ര 
തയിലാണ്‌ ബഹുരാഷ്ട്രകുത്തക കമ്പനികള്‍. ഇതിന്റെ ഫലമായി 
ആഗോളവല്‍ക്കരണത്തിന്റെ പിന്തുണയോടെ ഒരു പുരുഷക്രേന്രീകൃത 
വ്യവസ്ഥ വളര്‍ന്നുവരുന്നു. കാരണം, പുരുഷവീക്ഷണത്തിലൂടെയാണ്‌ 
ലൈംഗികതയും സ്ര്രീശരീര വില്പനയും സ്ത്രീതൊഴിലുകളുടെ 
പുനഃക്രമീകരണവും ഇന്ന്‌ നടക്കുന്നത്‌. അതായത്‌ പുരുഷവീക്ഷണം 
ആഗോളകുത്തകകളുടെ ലാഭതന്ത്രവുമായി നേരിട്ട ബന്ധപ്പെടുന്നു 
എന്നര്‍ത്ഥം. ഉദാഹരണമായി, സന്ദര്യവര്‍ധകവസ്തുക്കളുടെ വിപണി 
എത്രമാത്രമാണ്‌ നമ്മുടെ ഗ്രാമീണ മേഖലയിലേക്ക്‌ വ്യാപരിച്ചിരിക്കുന്ന 
ത്‌. സരന്ദര്യമത്സരങ്ങളും പരസ്യങ്ങളുംവഴിയും ബ്യൂട്ടിപാര്‍ലര്‍ സംസ്കാ 
രത്തിലൂടെയും വമ്പിച്ച സാധ്യതകളുള്ള ഒരു വിപണിയായി നമ്മുടെ 
നാട്‌ മാറിക്കഴിഞ്ഞിരിക്കുന്നു. സ്ര്രീകളുടെ ചരക്കുവല്‍ക്കരണത്തിന്റെ 
മറ്റൊരു രൂപമാണ്‌ ഉയര്‍ന്നതും വ്യാപകവുമായ സ്ത്രീധന രീതി. 
സ്ര്രീകള്‍ക്കെതിരെ കേരളത്തില്‍ നിരന്തരം വര്‍ധിച്ചുവരുന്ന അതിക്രമ 


20 


ഴ്‌ 


ങ്ങളെ ഇതില്‍നിന്നും വേറിട്ട്‌ കാണാനാവില്ല. 
പോംവഴി കൂട്ടായ പ്രതിരോധം മാത്രം 


ആകമാനമുള്ള ചിത്രം മലാനതയുളവാക്കുന്നതാണ്‌. വൈവിധ്യ 
ങ്ങളെയും വ്ൃത്യസ്തതകളെയും അസഹിഷ്ണുതയോടെ കാണുന്ന 
രീതി പ്രബലമാവുകയാണ്‌. പാര്‍ലമെന്റും നീതിന്യായ വ്യവസ്ഥയും 
ഉള്‍പ്പെടെയുള്ള ഉന്നതാധികാരഘടനകള്‍ താരേത്തട്ടിലെ യാഥാര്‍ത്ഥ്യ 
ങ്ങളെ അവഗണിക്കുന്നു. ഇതുവദര സുരക്ഷിത ഇടമായി കരുതിയിരുന്ന 
ചെറുകിട കാര്‍ഷിക ഉല്പാദനം, ഗ്രാമീണ, വ്യവസായങ്ങള്‍, കൈത്ത 
റി, ഭക്ഷ്യസ്വയംപര്യാപ്തത ഇവയെല്ലാം നശിപ്പിക്കപ്പെടുന്നു. തൊഴിലാ 
ളികളുടെ അവകാശങ്ങള്‍ കവര്‍ന്നെടുക്കപ്പെടുന്നു. ഇന്‍ഷൂറന്‍സ്‌, നിയ 
മസേവന രംഗം, മാധ്യമം തുടങ്ങി തദ്ദേശീയമായി ഉരുത്തിരിഞ്ഞ സേവ 
നമേഖലകള്‍കൂടി തീറെഴുതിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാത്തിലുമുപരി 
രാജ്യത്തിന്റെ പരമാധികാരം തന്നെ ഭീഷണിയിലാണ്‌. ഇവയെല്ലാം സമൂ 
ഹത്തില്‍ അരക്ഷിതാവസ്ഥയും സംഘര്‍ഷവും അസഹിഷ്ണുതയും 
സൃഷ്ടിച്ചിരിക്കുന്നു. കൂട്ടായ്രപതിരോധം മാത്രമാണ്‌ പോംവഴി. 

ഇന്ത്യയുടെ അകത്തും പുറത്തും ഉള്ള പലരും കരുതുന്നതുപോലെ 
ഇന്ത്യന്‍ സ്ര്രീകള്‍ ഈ മാറ്റങ്ങളെ നിസ്സഹായരായി നോക്കി നില്‍ക്കി 
ല്ല. ബഹുഭൂരിപക്ഷം സ്ത്രീകളും തന്റേയും കുടുംബത്തിന്റേയും നില 
നില്പിനുവേണ്ടി പ്രതിബന്ധങ്ങളെ തട്ടിനീക്കി ചെറുത്തു നില്ക്കും. 
ജീവിത യാഥാര്‍ത്ഥ്യങ്ങള്‍ അവരെ സമരത്തിന്റെ ഭാഷ പഠിപ്പിക്കുന്നു. 
ലിംഗപരമായ വിവേചനം മാത്രമല്ല, ഇന്ത്യന്‍ ജനതയാകെ അനുഭവി 
ക്കുന്ന കഷ്ടപ്പാടുകളുടെ കാരണവും സ്ര്രീകള്‍ അറിയണം. കാരണം, 
ഇവരണ്ടും തമ്മില്‍ ബന്ധപ്പെട്ടതാണ്‌. ആഗോളവല്‍ക്കരണ്വര്രകരിയകളെ 
മനസ്സിലാക്കുക, എതിര്‍ത്ത്‌ തോല്‍പിക്കുന്ന മറ്റ്‌ ജനകീയ ജനാധിപത്യ 
പ്രസ്ഥാനങ്ങളോട്‌ കണ്ണിചേരുക. നീണ്ട ഉറച്ചപോരാട്ടം. അതാണ്‌ കാല 
ഘട്ടം നമ്മോട്‌ ആവശ്യപ്പെടുന്നത്‌. 


21 


പ: 


ശറ്യ്വമുഖം; 


[ി 


നി്‌ 


ട്‌ 


; [| ൽ രൂ 
യത്തകുടെ്യ്യവദ്ം , 


റ) 


പ്‌ ലം ഴം. ച ര്ക്ക്‌ 
എന സം വം ക്യ 
: [ 












൩. 


കുടം ളാം 












പ്രസാധനം, വിതരണം: 
കേരള ശാസ്ത്രസാഹിത്യ പരിഷത്ത്‌, കൊച്ചി -24 
അച്ചടി: കെ.ടി.സി ഓഫ്സെറ്റ്‌ പ്രിന്റേഴ്‌സ്‌, ആഴ്ചവട്ടം, കോഴിക്കോട്‌ -7 


വിലം: ൭ രൂപ 


__ പപ പ 
1 9 50 1054 117 പപ്ഠസ൦01 316 500 1.1 .4/01 


